© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2021 





Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2021-2023 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








തിരുവനന്തപുരം, 

വാല്യം 10 ചൊവ്വ 
Vol. X Thiruvananthapuram, 
Tuesday 


2021 ഫെ്രുവരി 23 


23rd February 2021 





നമ്പര്‍ 
1196 കുംഭം 11 8 


11th Kumbham 1196 


No. 





1942 ഫാൽഗുനം 4 
4th Phalguna 1942 








PART Ii 


Dairy Development Department 


REGISTRATION CERTIFICATE 


I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co-operative Societies Act, 1969 (Act 21 of 1969) that 
the following Society, the particulars which are furnished 
in the Categorical Statements are registered by me today 
as a Co-operative Society under the said Act, on the 
basis of limited liability and that the bye-laws of the 
undermentioned societies are also hereby registered 
under the said section. 


(1) 


No. A5-271/2020. 13th January 2021. 


തരംതിരിച്ചുള്ള പട്ടിക 





1. സംഘത്തിന്റെ പേര്‍-മീനം ക്ഷീരോല്‍പ്പാദക സഹകരണ 
സംഘം ക്ലിപ്തം നമ്പര്‍ ക്യു. 364 
(ഡി) ആപ്കോസ്‌. 
2. രജിസ്റ്റര്‍ ചെയ്ത തീയതി-13-1-2021. 
3. മേല്‍വിലാസം-മീനം ക്ഷീരോല്‍പ്പാദക സഹകരണ 
സംഘം ക്ലിപ്തം നമ്പര്‍ കു. 364 (ഡി) 
ആപ്കോസ്‌, മാലൂര്‍കോളേജ്‌ പി. ഒ. 


Gaz. No.8/2021/DTP (Dairy Development). 


പോസ്റ്റാഫീസ്‌-മാലൂര്‍കോളേജ്‌. 
Lele) 
താലൂക്ക്‌--പത്തനാപുരം. 
ജില്ല--കൊല്ലം. 

6D 6D 
ബ്ലോക്ക്‌---പത്തനാപുരം. 


പ്രവര്‍ത്തന പരിധി-പട്ടാഴി വടക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ 
5, 9 വാര്‍ഡുകള്‍ പൂര്‍ണ്ണമായും വരുന്ന 
പ്രദേശങ്ങള്‍. 
കിഴക്ക്‌ -വട്ടക്കാല, മണമ്പുവിള- 
അഞ്ചുമല ജംഗ്ഷന്‍ റോഡ്‌ 
പടിഞ്ഞാറ്- കോയിക്കല്‍ ജംഗ്ഷന്‍- 
ചാവരുകുഴി ഭാഗം-തച്ചപ്പിനാല്‍ റോഡ്‌. 
വഴുകുംമൂല റോഡ്‌ 
വടക്ക്‌-വഴുകുംമൂല-അഞ്ചുമല റോഡ്‌. 
തെക്ക്‌-വട്ടക്കാല-കോയിക്കല്‍ ജംഗ്ഷന്‍ 
റോഡ്‌ വരെയുള്ള അതിര്‍ത്തിക്കുള്ളില്‍ 
വരുന്ന പ്രദേശങ്ങള്‍. 


ഓഹരി മൂലധനം 2,00,000. 
ആസ്ഥാനം--മണമ്പൂവിള ജംഗ്ഷന്‍. 
ബാദ്ധ്ൃയത--ക്ലിപ്ത ബാദ്ധ്യത. 


പ്രധാന ഉദ്ദേശങ്ങള്‍-പാല്‍ സംഭരണവും വിതരണവും. 


10 


KERALA GAZETTE 


[Parr 111 





13. സംഘത്തിന്‌ ആകെ വാങ്ങാവുന്ന കടം--വായ്പ 
കളുടെയും നിക്ഷേപങ്ങളുടെയും ആകെ തുക, 
ഓഹരി മൂലധനം, നിശ്ചിതമായ കരുതല്‍ ധനം, 
കെട്ടിടനിധി എന്നിവയുടെ തുകയില്‍ നിന്നും 
നിശ്ചിതമായ നഷ്ടങ്ങള്‍ കുറച്ചാലുള്ള തുകയുടെ 


പത്തിരട്ടി കവിയാന്‍ പാടുള്ളതല്ല. 


(മ) 


. A5-1631/2020. 19th January 2021. 


തരംതിരിച്ചുള്ള പട്ടിക 





1. സംഘത്തിന്റെ പേര്‌--കഴുതുരുട്ടി ക്ഷീരോല്‍പ്പാദക 
സഹകരണ സംഘം ക്ലിപ്തം 


നമ്പര്‍ ക്യു. 365 (ഡി) ആപ്കോസ്‌. 
രജിസ്റ്റര്‍ ചെയ്ത തീയതി--19-1-2021. 


മേല്‍വിലാസം--കഴുതുരുട്ടി ക്ഷീരോല്‍പ്പാദക സഹകരണ 
സംഘം ക്ലിപ്തം നമ്പര്‍ ക്യു. 365 (ഡി) 
ആപ്കോസ്‌, കഴുതുരുട്ടി പി. ഒ. 

പോസ്റ്റാഫീസ്‌--കഴുതുരുട്ടി. 

താലൂക്ക്‌--പുനലൂര്‍. 

ജില്ല---കൊല്ലം. 

ബ്ലോക്ക്‌--അഞ്ചല്‍. 

പ്രവര്‍ത്തന പരിധി-ആര്ൃങ്കാവ്‌ ഗ്രാമപഞ്ചായത്തിലെ 
9, 10 വാര്‍ഡുകളായ കഴുതുരുട്ടി, 
നെടുമ്പാറ പൂര്‍ണ്ണമായും വരുന്ന 
പ്രദേശങ്ങള്‍. 
കിഴക്ക്‌ - നെടു MIIO- AY} M} 0} §1 
റോഡും, ഈശ്വരി അമ്മന്‍ കോവില്‍-- 
വെഞ്ചര്‍ റോഡും വനവും ഇടപ്പാളയം 
ഫോറസ്റ്റ്‌ കോര്‍ട്ടേഴ്‌സിനു സമീപം 
99-00 ബ്ലോക്ക്‌ തോടും നമശിവായം 
തോടും 
alslammod-TCNMHS 27 മലറോഡും 
റബ്ബര്‍ പ്ലാന്റേഷനും 
വടക്ക്‌ -തേക്ക്‌ പ്ലാന്റേഷനും ഈസ്‌ 
ഫീല്‍ഡ്‌ എസ്റ്റേറ്റും 
തെക്ക്‌-തേക്ക്‌ പ്ലാന്റേഷനും വനവും 
കഴുതുരുട്ടി നദിയും. 

ഓഹരി മൂലധനം൦* 2,00,000. 

ആസ്ഥാനം-കഴുതുരുട്ടി. 

ബാദ്ധൃത-ക്ലിപ്ത ബാദ്ധ്യത. 


പ്രധാന ഉദ്ദേശങ്ങള്‍-പാല്‍ സംഭരണവും വിതരണവും. 


226 


13. സംഘത്തിന്‌ ആകെ വാങ്ങാവുന്ന കടം-വായ്പ 
കളുടെയും നിക്ഷേപങ്ങളുടെയും ആകെ തുക, 
ഓഹരി മൂലധനം, നിശ്ചിതമായ കരുതല്‍ ധനം, 
കെട്ടിടനിധി എന്നിവയുടെ തുകയില്‍ നിന്നും 
നിശ്ചിതമായ നഷ്ടങ്ങള്‍ കുറച്ചാലുള്ള തുകയുടെ 


പത്തിരട്ടി കവിയാന്‍ പാടുള്ളതല്ല. 


ക്ഷീര വികസന വകുപ്പ്‌ 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം, (ഒപ്പ്‌) 


കൊല്ലം. ഡെപ്യൂട്ടി ഡയറക്ടര്‍. 


ക്ഷീര വികസന വകുപ്പ്‌ ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
നടപടിക്രമം 


(ഹാജര്‍ : ശ്രീമതി സില്‍വി മാത്യൂ, ഡെപ്യൂട്ടി ഡയറക്ടര്‍?) 


നമ്പര്‍ ഡി-4176 /2016 /11018. 2021 ജനുവരി 15. 


വിഷയം:--ക്ഷീര വികസന വകുപ്പ്‌---കോട്ടയം- ഏറ്റുമാനൂര്‍ 

ബ്ലോക്ക്‌ അതിരമ്പുഴ ക്ഷീരോല്പാദക 
സഹകരണ സംഘം ക്ലിപ്തം നമ്പര്‍ കെ.14(ഡി) 
ആപ്കോസ്‌-നിര്‍ത്തല്‍ പചെയ്യല്‍--കേരള 
സഹകരണ നിയമം വകുപ്പ്‌ 74 lal@O@o 
റദ്ദ്‌ ചെയ്ത്‌ 


രജി സ്‌ ട്രേഷന്‍ ഉത്തരവ്‌ 


പുറപ്പെടുവിക്കുന്നു. 


പരാമര്‍ശം (1) ഈ ഓഫീസിലെ 18-11-2016-ലെ ഇതേ 


നമ്പര്‍ കത്ത്‌. 


(2) ഈ ഓഫീസിലെ 19-8-2019-ലെ 


നമ്പര്‍ ഡി/3581/2019 ഉത്തരവ്‌. 
(3) സംഘം ലിക്വിഡേറ്ററുടെ 8-1-2021-ലെ 
കത്ത്‌. 


ഉത്തരവ്‌ 


ദീര്‍ഘനാളായി പ്രവര്‍ത്തനം നിലച്ചിരുന്ന ഏറ്റുമാനൂര്‍ 
ബ്ലോക്കിലെ അതിരമ്പുഴ ക്ഷീരോല്പാദക സഹകരണ 
സംഘം ക്ലിപ്തം നമ്പര്‍ കെ. 114 (ഡി) ആപ്കോസ്‌ 
സമാപ്തീകരിക്കുന്നതിന്‌ ലിക്ചിഡേറ്ററായി പള്ളം ബ്ലോക്ക്‌ 
ക്ഷീര വികസന ഓഫീസറെ കേരള സഹകരണ നിയമം 
വകുപ്പ്‌ 72(1) വ്രകാരം നിയമിച്ച്‌ പരാമര്‍ശം (1) പ്രകാരം 


ഉത്തരവായിരുന്നു. 


എന്നാല്‍ സംഘത്തിന്റെ രേഖകളും ആസ്തികളും 
ബാധ്യതകളും സംബന്ധിച്ച്‌ യാതൊന്നും ലഭ്യമല്ലാത്തതിനാലും, 
നിയമാനുസൃതം ഗസറ്റ്‌ നോട്ടിഫിക്കേഷനും ക്ലെയിം 
നോട്ടീസിനും ശേഷം യാതൊരു ക്ലെയിമും ലഭ്യമല്ലാത്തതിനാലും 
സംഘത്തിന്റെ രജിസ്‌ട്രേഷന്‍ റദ്ദു ചെയ്യുന്നതിന്‌ പരാമര്‍ശം 


(2) പ്രകാരം ലിക്ചിഡേറ്റര്‍ ശുപാര്‍ശ ചെയ്തിരിക്കുന്നു. 


23rd Fes. 2021] 


DAIRY DEVELOPMENT DEPARTMENT 


11 





ഈ സാഹചര്യത്തില്‍ ഏറ്റുമാനൂര്‍ ബ്ലോക്കിലെ 
അതിരമ്പുഴ ക്ഷീരോല്‍പാദക സഹകരണ സംഘം ക്ലിപ്തം 
നമ്പര്‍ കെ. 114(ഡി) ആപ്കോസിന്റെ രജിസ്ര്ടഷന്‍ 1969-ലെ 
കേരള സഹകരണ നിയമ വകുപ്പ്‌ 74 പ്രകാരം OF ചെയ്തു 
കൊണ്ടും സംഘം പിരിച്ചുവിട്ടതായി പ്രഖ്യാപിച്ചുകൊണ്ടും 


ഇതിനാല്‍ ഉത്തരവാകുന്നു. 


സംഘത്തിന്റെ പ്രവര്‍ത്തന പരിധി ഉള്‍പ്പെടുത്തി ഈ 
ഉത്തരവ്‌ ലഭിച്ച്‌ 3 മാസത്തിനകം നിയമാനുസൃതം പുതിയ 


സംഘം രൂപികരിക്കേണ്ടതാണ്‌. 


ലിക്ചിഡേറ്ററുടെ കൈവശമുള്ള സംഘത്തിന്റെ മുഴുവന്‍ 


രേഖകളും 3 വര്‍ഷത്തേക്ക്‌ സൂക്ഷിച്ചു വെയ്ക്കേണ്ടതുമാണ്‌. 


ക്ഷീര വികസന വകുപ്പ്‌ 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം, (ഒപ്പ്‌) 


കോട്ടയം. ഡെപ്യൂട്ടി ഡയറക്ടര്‍. 


REGISTRATION CERTIFICATE 


No. C/2762/2018. 6th January 2021. 


I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co-operative Societies Act, 1969 (Act 21 of 1969) that 
the following Society, the particulars which is furnished 
in the Categorical Statement is registered by me today as 
a Co-operative Society under the said Act, on the basis of 
limited liability and that the bye-laws of the 
undermentioned society is also hereby registered under 


the said section. 


തരംതിരിച്ചുള്ള പട്ടിക 





1. ക്ഷീര സഹകരണ സംഘത്തിന്റെ പേര--വാഴക്കോട്‌ 
ക്ഷീരോല്‍പ്പാദക സഹകരണ 
സംഘം ക്ലിപ്തം നമ്പര്‍ കെ. ജി. 
129 (ഡി) ആപ്കോസ്‌. 

രജിസ്റ്റര്‍ ചെയ്ത തീയതി--6-1-2021. 

പോസ്റ്റാഫീസ്‌--പുല്ലൂര്‍. 

താലൂക്ക്‌--ഹോസ്ദൂര്‍ഗ്സ്‌. 

6. 


ജില്ല---കാസര്‍ഗോഡ്‌. 


7. പ്രവര്‍ത്തന പരിധി-മടിക്കൈ പഞ്ചായത്തിലെ 1-90 വാര്‍ഡ്‌. 


അതിര്‍ത്തികള്‍: 


തെക്ക്‌ ഏച്ചിക്കാനം-കല്യാണം-മുത്തപ്പന്‍തറ റോഡ്‌. 
വടക്ക്‌---പേരൂര്‍-നെല്ലിയടുക്കം-വെള്ളൂട റോഡ്‌. 
കിഴക്ക്‌-വെള്ളൂട-മൂട്ടത്ത്‌ ഏച്ചിക്കാനം റോഡ്‌ 
പടിഞ്ഞാറ്‌--മുത്തപ്പന്‍തറ-കോട്ടപ്പാറ-പേരൂര്‍ റോഡ്‌. 
ബാദ്ധൃത--ക്ലിപ്തം. 

പ്രധാന ഉദ്ദേശങ്ങള്‍-പാല്‍ സംഭരണവും വിതരണവും. 
അംഗീകൃത ഓഹരി മൂലധനം--* 50,000. 


11. സംഘത്തിന്‌ ആകെ വാങ്ങാവുന്ന കടം--വായ്പ 


കളുടെയും നിക്ഷേപങ്ങളുടെയും ആകെ തുക, 
ഓഹരി മൂലധനം, സഞ്ചിതമായ കരൂതല്‍ ധനം, 
കെട്ടിടനിധി എന്നിവയുടെ ആകെ തുകയില്‍ നിന്നും 
സഞ്ചിതമായ നഷ്ടങ്ങള്‍ കുറച്ചാലുള്ള തുകയുടെ 


പത്തിരട്ടിയില്‍ കവിയാന്‍ പാടുള്ളതല്ല. 


ക്ഷീര വികസന വകുപ്പ്‌ 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം, 
കാസര്‍ഗോഡ്‌. 


(ഒപ്പ്‌) 


ഡെപ്യൂട്ടി ഡയറക്ടര്‍. 





227 


